സ.ഉ.(കഖൈ നം.25/2023/ITD 


"ഭരണഭാഷ- മാതൃഭാഷ" (ഗി 

[ YEARS OF 
CELEBRATING 
THE MAHATMA 


സംഗ്രഹം 


ഇലക്ട്രോണിക്സ്‌ & വിവര സാങ്കേതിക വിദ്യ വകുപ്പ്‌ - കേരള സംസ്ഥാന ഐടി മിഷനിലെ 27 
തസ്തികകളുടെ വേതനം പരിഷ്കരിച്ച്‌ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


ഇലക്ടോണിക്സ്‌ & വിവര സാങ്കേതിക വിദ്യ (സി) വകുപ്പ്‌ 
സ.ഉ.(കൈ) നം.25/2023/112 തീയതി,തിരുവനന്തപുരം, 30-06-2023 


പരാമര്‍ശം:- 1. 3/02/2016 തീയതിയിലെ സ.ഉ.(കൈ.) നം.5/2016/വി.സ.വ നമ്പര്‍ ഉത്തരവ്‌ 


2. കേരള സംസ്ഥാന ഐ.ടി മിഷന്‍ ഡയറക്ടര്‍ സമര്‍പ്പിച്ച 15/01/2022 
തീയതിയിലെ Admn/1/2022-KSITM നമ്പര്‍ കത്ത്‌ 


ഉത്തരവ്‌ 


പരാമര്‍ശം (1) ലെ സര്‍ക്കാര്‍ ഉത്തരവ്‌ പ്രകാരം ഐ.ടി മിഷനഠിലെ തസ്തികകളുടെ വേതനം 
01/04/2015 തീയതി മുതല്‍ പ്രാബല്യത്തില്‍ പരിഷ്രിച്ചിരുന്നു. കേരള സംസ്ഥാന ഐടി മിഷന്റെ 
44-ഠാമത്‌ എക്സിക്യൂട്ടിവ്‌ കമ്മിറ്റിയുടെ ശിപാര്‍ശ സഹിതം കേരള സംസ്ഥാന ഐടി മിഷനിലെ 
തസ്തികകളുടെ ശമ്പള പരിഷ്കരണത്തിനായി പരാമര്‍ശം (2) പ്രകാരം കേരള സംസ്ഥാന ഐ.ടി മിഷന്‍ 
ഡയറക്ടര്‍ ശിപാര്‍ശ സമര്‍പ്പിച്ചിരഠുന്നു. 


2. പ്രസ്തുത ശിപാര്‍ശ സര്‍ക്കാര്‍ വിശദമായി പരിശോധിച്ചു. കേരള സംസ്ഥാന ഐടി മിഷനിലെ 27 
തസ്തികകളുടെ വേതനം താഴെപ്പറയുന്ന വ്യവസ്ഥകള്‍ക്ക്‌ വിധേയമായി പരിഷ്കരിച്ച്‌ ഉത്തരവ്‌ 


പുറപ്പെടുവിക്കുന്നു. ശമ്പള പരിഷ്കരണം അംഗീകരിച്ച തസ്തികകളുടെ വിശദാംശങ്ങളും പുതുക്കിയ ശമ്പളവും 
ചുവടെ ചേര്‍ക്കുന്നു. 


കെഎസ്‌ഐടിഎം (KSITM) 


മാനേജര്‍ ഐടിഇഎസ്‌ 
Rs.78,000/- 
(Manager ITES) 
മാനേജര്‍ ഐടി 
Rs.78,000/- 
(Manager IT) 


മാനേജര്‍ മാര്‍ക്കറ്റിംഗ്‌ & കമ്മ്യൂണിക്കേഷന്‍സ്‌ 
Rs.58,500/- 
(Manager Marketing and Communications ) FRR 
അസ്സിസ്റ്റന്റ്‌ മിഷന്‍ കോഓഡിനേറ്റര്‍ 
Rs.45,700/- 
(Assistant Mission coordinator ) RRR 
അസ്സിസ്റ്റന്റ്‌ പ്രോജക്ട്‌ കോഓര്‍ഡിനേറ്റര്‍ 
Rs.38,700/- 
(Assistant Project coordinator ) 


സ.ഉ.(ക്ഖൈ നം.25/2023/ITD 


പ്രോജക്ട്‌ അസ്സിസ്റ്റന്റ്‌ 


സ റ 


6 Rs.31,600/- 


(Project Assistant ) 


e-procurement 


പ്രൊക്യൂര്‍മെന്റ്‌ ഡൊമെയിന്‍ 
എക്‌സെര്‍ട്ട്‌,ഇ-പ്രൊക് 


(Procurement Domain Expert, e-Proc) Rs. 1,04,000/- 
ടെക്നോളജി എക്‌സ്െര്‍ട്ട്‌-എസ്‌എല്‍എ 
മോണിറ്ററിംഗ്‌, ഇ-പ്രൊക്‌ Rs.71500/- 
(Technology Expert-SLA Monitoring,e-Proc ) 
ചേഞ്ച്‌ മാനേജ്മെന്റ്‌ എക്‌സെര്‍ട്ട്‌,ഇ-പ്രൊക് 
Rs.71,500/- 
(Change Management Expert, e-proc) 


മാനേജര്‍ സെര്‍ട്ട്‌ കെ 
Rs.78,000/- 
(Manager,(CERT-K) ) 


എഞ്ചിനീയര്‍-ഇന്‍സിഡന്റ്‌ & വള്‍ണറബിലിറ്റി 
ഹാന്‍ഡ്‌ ലിംഗ്‌, ( സെര്‍ട്ട്‌ കെ) 

Rs.39,000/- 

(Engineer-Incident & Vulnerability Handling,CERT- 

K) 

എഞ്ചീനീയര്‍ ഐടി സപ്പോര്‍ട്ട്‌ & കണ്‍സ്റ്റിറ്റൂന്‍സി 
ഞെ Rs.32,500/- 

(Engineer IT Support & Constituency, CERT-K) 


ഇംപ്ലിമെന്റേഷന്‍ മാനേജര്‍ 
(യുഐഡിഎഐ) Rs.91,000/- 
(Implementation manager (UIDAI) ) 
പ്രോജക്ട്‌ അസിസ്റ്റന്റ്‌ (യുഐഡിഎഐ) 
Rs.31,600/- 
Project Assistant (UIDAI) RR 


ജുനിയര്‍ ഹെല്‍പ്‌ ഡെസ്ക്‌ എക്സിക്യൂട്ടിവ്‌ 
(യുഐടി) 


സ.ഉ.(കഖൈ നം.25/2023/ITD 


Junior help desk executive (UID) Rs.31,600/- 


ഹെല്‍പ്‌ ഡെസ്ക്‌ കോഓര്‍ഡിനേറ്റര്‍ 
(യുഐഡി) 
Rs.45,700/- 
(Help desk Coordinator (UID) ) 


സോഫ്റ്റ്വെയര്‍ എഞ്ചിനീയര്‍ (എസ്‌ ഇ സി ഡബ്ല്യു എ 
എന്‍) 
Rs.45,500/- 
(Software Engineer 
(Secwan) 
നെറ്റ്വര്‍ക്ക്‌ എഞ്ചിനീയര്‍ (എസ്‌ ഇ സി ഡബ്ല്യു എ എന്‍) 
Network Engineer Rs.45,500/- 

(Secwan) 


സ്നേഷ്യല്‍ ഡാറ്റ ഓഫീസര്‍ 
Rs.52,000/- 
(Spatial Data Officer) അന്ന 
ടെക്നിക്കല്‍ ഓഫീസര്‍ (സ്വേഷ്യല്‍ ഡാറ്റ) 
Rs.39,000/- 
(Technical Officer (Spatial data) ) RRR 
KSWAN 


സീനിയര്‍ നെറ്റ്വര്‍ക്ക്‌ എഞ്ചീനീയര്‍ (എന്‍ ഒ സി 
ഓപ്പറേഷന്‍സ്‌(കെഎസ്ഡബ്യഎഎന്‍) ലു ടാ 000/- 
Senior Network Engineer (NOC operations )(KSWAN) 
ഹെല്‍പ്പ്ഡെസ്തറ്‌ ഓപ്പറേറ്റര്‍ (കെഎസ്ഡബ്യഎഎന്‍) 
Rs.23,400/- 
(Help desk operator (KSWAN) 
മാനേജര്‍ ഇ-ഓഫീസ്‌ 
Rs.65,000/- 
(Manager e-office ) 


KSDI 


E-office 


24 ടെക്നോളജി എക്സ്പെര്‍ട്ട്‌ ഇ-ഓഫീസ്‌ Rs.52,000/- 


സ.ഉ.(ക്ഖൈ നം.25/2023/ITD 


പ്രോജക്ട്‌ അസിസ്റ്റന്റ്‌ ഇ-ഓഫീസ്‌ 
Rs.31,600/- 
(Project Assistant e office ) 


സോഫ്റ്റ്വെയര്‍ ആപ്ലിക്കേഷന്‍ സപ്പോര്‍ട്ട്‌ എഞ്ചിനീയര്‍ 


സ്‌ Rs. 28,600/- 


(Software application support engineer e-office ) 


എഞ്ചിനീയര്‍ നെറ്റ്വര്‍ക്ക്‌ ഓപ്പറേഷന്‍സ്‌,എസ്ഡിസി 


Rs.39,000/- 


(Engineer Network Operations, SDC) 


1. വേതന പരിഷ്കരണത്തിന്‌ 01/04/2020 മുതല്‍ പ്രാബല്യം ഉണ്ട്‌. 


2. സര്‍ക്കാരിന്റെ മുന്‍കൂര്‍ അനുമതിയില്ലാതെ, ഭാവിയില്‍ കരാര്‍ ജീവനക്കാര്‍ക്ക്‌ മുകളില്‍ 
പറഞ്ഞവ കൂടാതെ സാമ്പത്തിക ആനുകൂല്യങ്ങള്‍ അനുവദിക്കുവാന്‍ പാടില്ല. 


3 . കരാര്‍ ജീവനക്കാരുടെ തസ്തികകളുടെ പുനര്‍ നാമകരണം / ശമ്പള പരിഷ്കരണം / 
ശമ്പള വര്‍ദ്ധനവ്‌ എന്നിവ സര്‍ക്കാരിന്റെ മുന്‍കൂര്‍ അനുമതിയോടുകൂടി മാത്രമേ നടത്താവു. 


4. പൂതിയ തസ്തികകള്‍ സൃഷ്ടിക്കുന്നതിനും നിലവിലുള്ള തസ്തികകളില്‍ കരാര്‍ നിയമനം 
നടത്തുന്നതിനും സര്‍ക്കാരിന്റെ മുന്‍കൂര്‍ അനുമതി വാങ്ങേണ്ടതാണ്‌. 


5. എല്ലാ കരാര്‍ ജീവനക്കാര്‍ക്കും ഓരോ കരാര്‍ കാലയളവിനു ശേഷവും നിര്‍ബന്ധമായും 
ഇടവേള നല്‍കണം. ഒരു കാരണവശാലും കരാര്‍/ദിവസവേതനക്കാരായ വ്യക്തികളുടെ 
സേവനം ക്രമപ്പെടുത്തുന്നതല്ല. 


6.കരാര്‍ പുതുക്കുന്നതിന്‌ പെര്‍ഫോമന്‍സ്‌ അപ്രൈസല്‍ നിര്‍ബന്ധമായിരിക്കും. 


7 . സര്‍ക്കാര്‍ അതത്‌ സമയങ്ങളില്‍ പുറപ്പെടുവിക്കുന്ന കരാര്‍/താത്കാലിക നിയമനം 
സംബന്ധിച്ച മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍/നിര്‍ദ്ദേശങ്ങള്‍ സൂക്ഷ്മായി പാലിക്കേണ്ടതാണ്‌. 


8 . ഇപ്പോള്‍ നിശ്ചയിച്ചിട്ടള്ള കരാര്‍ തസ്തികകളിലെ ശമ്പളം ആ തസ്തികയ്ക്ക്‌ 
അനുയോജ്യമായ വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കിയും ഇക്കാര്യത്തില്‍ 
പുറപ്പെടുവിച്ച നിലവിലുള്ള മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്‌. ഏതെങ്കിലും 
സാഹചര്യത്തില്‍, ഒരു കരാര്‍ ജീവനക്കാരന്‌ യോഗ്യതയില്‍ ഇളവ്‌ വരുത്തി നിയമനം 
നടത്തുമ്പോള്‍, ആ കരാര്‍ ജീവനക്കാരന്‌ നല്‍കേണ്ട വേതനം യോഗ്യതയിലെ ഇളവ്‌ 
അനുസരിച്ച്‌ കെഎസ്‌ഐടിഎം ഡയറക്ടര്‍ പുനഃപരിശോധിക്കേണ്ടതാണ്‌. 


9. 01.04.2020 മുതല്‍ പ്രാബല്യത്തില്‍ വരുന്ന കുടിശ്ശിക നല്‍കുന്നതിന്‌ മുമ്പ്‌ മതിയായ 
ബജറ്റ്‌ പ്രൊവിഷന്‍ നീക്കിവച്ചിട്ടുണ്ടെന്ന്‌ ഡയറക്ടര്‍ കെഎസ്‌ഐടിഎം ഉറപ്പാക്കണം. 


10. 5 വര്‍ഷത്തിനു ശേഷം മാത്രമേ അടുത്ത ശമ്പള പരിഷ്കരണം അനുവദിക്കുകയുളള. 


(ഗവര്‍ണറുടെ ഉത്തരവിന്‍ പ്രകാരം) 


സ.ഉ.(കഖൈ നം.25/2023/ITD 


ഡോ. രത്തന്‍ യു കേല്‍ക്കര്‍ ഐ എ എസ്‌ 
സെക്രട്ടറി 


ഡയറക്ടര്‍, കേരള സ്റ്റേറ്റ്‌ ഐടി മിഷന്‍ 

പ്രിന്‍സിപ്പല്‍ അക്കണ്ടന്റ്‌ ജനറല്‍ (ഓഡിറ്റ്‌), കേരളം, തിരുവനന്തപൂരം. 

അക്തണ്ടന്റ്‌ ജനറല്‍ (എ & ഇ) കേരളം 

ജില്ലാ ട്രഷറി ഓഫീസര്‍, തിരുവനന്തപുരം 

സബ്‌ ട്രഷറി ഓഫീസര്‍, സബ്‌ ട്രഷറി, വെള്ളയമ്പലം, തിരുവനന്തപുരം 

ധനകാര്യ വകുപ്പ്‌ 

പബ്ലിക്‌ റിലേഷന്‍സ്‌ (വെബ്‌ & ന്യൂ മീഡിയ) വകുപ്പ്‌(സര്‍ക്കാര്‍ വെബ്സൈറ്റില്‍ പ്രസിദ്ധീകരിക്കുന്നതിന്‌) 
പൊതുഭരണ (എസ്‌.സി) വകുപ്പ്‌ (ഇനം നമ്പര്‍.......... തീയതി 27/06/2023 പ്രകാരം) 

സ്റ്റോക്ക്‌ ഫയല്‍/ഓഫീസ്‌ കോപ്പി. 


ഉത്തരവിന്‍ പ്രകാരം 


സെക്ഷന്‍ ഓഫീസര്‍ 


